Government of Kerala 
കേരള സർക്കാർ 

2009 


Reg. No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


EDAL 


V 
GOVERIZATION 


VMENT OF 


OF KER 


2 


न्याव व 


1 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


29th December 2009 
2009 ഡിസംബർ 29 


No . 


Vol. LIV 
വാല്യം 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


8th Pousha 1931 
1931 പൌഷം 8 


നമ്പർ 


PART III 


Dairy Development Department 


REGISTRATION CERTIFICATE 


നമ്പർ ഇ - 1664/ 2009. 

2009 നവംബർ 30 . 
I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co- operative Societies Act, 1969 (Act 21 of 1969), that 
the following society, the particulars which are furnished 
in the categorical statement is registered by me today as a 
Co -operative Society under the said Act, on the basis of 
limited liability and that the byelaws of the under 
mentioned society is also hereby registered under the said 
section. 


( പവർത്തന പരിധി കടക്ക ര പ്പള്ളി പഞ്ചായത്തിലെ 2 , 3 

വാർഡു കൾ ഉൾപ്പെട്ടതും വടക്ക് അഴീ ത്തോ ടിനും 
പട്ടണക്കാട് ഗ്രാമ പഞ്ചായത്തിന്റെ തെക്കേ അതിരിനും 
തെക്ക് പാപ്പുപറമ്പ് പാലത്തിനും വടക്ക് അറബിക്കടലും 
കിഴക്ക് പട്ടണക്കാട് ഗ്രാമ പഞ്ചായത്തിന്റെ പടിഞ്ഞാറെ 
അ തി രിനും പൊൻ വേ ലി ത്താ ടിന് പടിഞ്ഞാറും 
ഉൾക്കൊള്ളുന്ന പ്രദേശം. 


ബാദ്ധ്യത ക്ലിപ്തം. 


പ്രധാന ഉദ്ദേശ്യങ്ങൾ പാൽ സംഭരണവും വിതരണവും. 


അംഗീകൃത ഓഹരി മൂലധനം - 20,000 രൂപ. 


തരംതിരിച്ചുള്ള പട്ടിക 


സംഘത്തിന്റെ പേര്- തങ്കി നിർമ്മൽ കെ . യു . സി . എസ്. 
-- നമ്പർ 281 ( ഡി ) ആപ്കോസ്. 


സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിട നിധി എന്നിവയുടെ 
ആകെ തുക യിൽ നിന്നും സഞ്ചിത മായ നഷ്ട ങ്ങ ൾ 
കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടി യിൽ കവി യാൻ 
പാടുള്ളതല്ല . 


രജിസ്റ്റർ ചെയ്ത തീയതി - 30- 11-2009. 
മേൽവിലാസം - തങ്കി നിർമ്മൽ കെ . യു . സി . എസ്. 

നമ്പർ എ281 ( ഡി ) ആപ്കോസ്. 
പോസ്റ്റാഫീസ് - കടക്കരപ്പള്ളി പി. ഒ. 
താലൂക്ക് - ചേർത്തല 
ജില്ല - ആലപ്പുഴ. 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, 
ആലപ്പുഴ. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


Gaz. No. 51/ 2009/DTP (Dairy Development). 


KERALA GAZETTE 


[Part III 


തൃശ്ശൂർ ജില്ലാ ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി 

തരംതിരിച്ചുളള പട്ടിക 
ഡയറക്ടറുടെ നടപടിക്രമം 

സംഘത്തിന്റെ പേര് കാവിൽപ്പാട് ക്ഷീരോല്പാദക സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ പി. 313 ( ഡി) ആപ്കോസ്. 
നമ്പർ സി . 1126/ 2009. 

| 2009 ഡിസംബർ 3. 

രജിസ്റ്റർ ചെയ്ത തീയതി - 13- 10- 2009. 
സൂചന ; - (1) ചൊവ്വന്നൂർ ക്ഷീര വികസന ഓഫീസറുടെ 

7 - 3 - 2009 , 17 - 8 - 2009 എന്നീ തീയതികളിലെ മേൽവിലാസം - കാവിൽപ്പാട് ക്ഷീരോല്പാദക സഹകരണ 
റിപ്പോർട്ടുകൾ. 

സംഘം ക്ലിപ്തം നമ്പർ പി . 313 ( ഡി ) ആപ്കോസ്, 

കാവിൽപ്പാട്, കാവിൽപ്പാട് പി. ഒ . 
- (2) ഈ ഓഫീസിലെ 10 -8 -2009- ലെ ഇതേ നമ്പർ 
നോട്ടീസ്. 

പോസ്റ്റാഫീസ് കാവിൽപ്പാട്. 
തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വന്നൂർ ബ്ലോക്കിലെ പോർക്കുളം 

താലൂക്ക്- പാലക്കാട്. 
പഞ്ചായത്തിൽ പ്രവർത്തിച്ചിരുന്ന പോർക്കുളം ക്ഷീരോൽപ്പാദക ജില്ല പാലക്കാട്. 
സഹകരണ സംഘം നമ്പർ ആർ 104 ( ഡി ), 2002 മുതൽ 

പ്രവർത്തന പരിധി - പുതുപ്പരിയാരം പഞ്ചായത്തിലെ 12 -ാം 
പ്രവർത്തനരഹിതമാണെന്നും സംഘം പുനരുജ്ജീവിപ്പിക്കാനുള്ള 

വാർഡിൽപ്പെട്ട പൊട്ടക്കുളം ഇരുപ്പശ്ശേരി, പുലകുന്നാമ്പറമ്പ്, 
നടപടികളെല്ലാം പരാജയപ്പെട്ടുവെന്നും സൂചന (1) പ്രകാരം 

മണ്ണാമ്പറമ്പ്,കുണ്ടുകുളം, പൂശാരിപൊറ്റ് എന്നീ പ്രദേശങ്ങളും 
ചൊവ്വന്നൂർ ക്ഷീരവികസന ഓഫീസർ റിപ്പോർട്ട് ചെയ്തതിനെ 

13 -ാം വാർഡിൽപ്പെട്ട ചുങ്കം, കമ്മാന്തറ, അമ്പലമുറ്റം, തെക്കു 
തുടർന്ന് സംഘം സമാപ്തീകരിക്കുന്നതിൽ ആർക്കെങ്കിലും 

മ്പുറംഎന്നീ പ്രദേശങ്ങളും. 
എന്തെങ്കിലും വിധത്തിലുള്ള ആക്ഷേപങ്ങൾ ബോധിപ്പിക്കാ 
നുണ്ടെങ്കിൽ ആയതിന് ഈ ഓഫീസിൽ നിന്ന് സമയപരിധി 

-- ബാദ്ധ്യത ക്ലിപ്തം. - 
അനുവദിച്ചിരുന്നു . നിശ്ചിത സമയപരിധിക്കകംആരുംയാതൊന്നും 

പ്രധാന ഉദ്ദേശ്യങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 
ബോധിപ്പിക്കാത്ത സാഹചര്യത്തിൽ സംഘം നിയമാവലി പ്രകാരം അംഗീകൃത ഓഹരി മൂലധനം 10,000 രൂപ. 
സംഘത്തിന് പ്രവർത്തനത്തിനാവശ്യമായ അംഗങ്ങളില്ലെന്നും സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 
സഹകരണ സംഘംഎന്ന നിലയിൽ സംഘത്തിന് പ്രവർത്തിക്കാൻ നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സാധിക്കില്ലെന്നും ബോദ്ധ്യപ്പെട്ടതിനാൽ താഴെ പറയുന്നഉത്തരവ് 

സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിട നിധി എന്നിവയുടെ 
പുറപ്പെടുവിക്കുന്നു. 

ആകെ തുക യിൽനിന്നും സഞ്ചിത മായ നഷ്ടങ്ങൾ 

കുറച്ചാലുള്ളതുകയുടെപത്തിരട്ടിയിൽ കവിയാൻ പാടുള്ളതല്ല. 
ഉത്തരവ് 

ക്ഷീരവികസന ഡെപ്യൂട്ടി 
- പോർക്കുളം ക്ഷീരോൽപാദക സഹകരണ സംഘം നമ്പർ 

(ഒപ്പ്) 
ഡയറക്ടറുടെ കാര്യാലയം, 

ഡെപ്യൂട്ടി ഡയറക്ടർ 
ആർ 104 ( ഡി ) നാളുകളായി പ്രവർത്തനരഹിതമായതിനാലും 

പാലക്കാട്. 

ക്ഷീര സഹകരണ സംഘം 
പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഫലപ്രദമാകാത്തതിനാലും 

രജിസ്ട്രാർ. 
പ്രവർത്തനത്തിന് ആവശ്യമായ അംഗങ്ങൾ ഇല്ലാത്തതിനാലും 
ടി സംഘം സമാപ്തീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കു 
ന്നതിന് 1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 
71 ( ഡി) പ്രകാരം സമാപീകരണ ഉദ്യോഗസ്ഥയായി ചൊവ്വന്നൂർ 

REGISTRATION CERTIFICATE 
ഡയറി ഫാം ഇൻ സ് ടിക്ടറെ നിയ മിച്ച് ഇതിനാൽ 

I do hereby certify in exercise of the powers 
ഉത്തരവാകുന്നു . സമാപ്തീകരണ ഉദ്യോഗസ്ഥ ഉടൻതന്നെ conferred on me under Section 7 of the Kerala 
ചുമതല ഏൽക്കേണ്ടതും വിവരം രേഖാമൂലം ഈ ഓഫീസിൽ Co -operative Societies Act, 1969 (Act 21 of 1969), that the 
അറിയിക്കേ ണ്ട തു മാണ്. ചുമതല ഏറ്റ തീയതി മുതൽ 3 following societies, the particulars which are furnished in 
വർഷത്തിനകം സമാപ്തീകരണ നടപടികൾ പൂർത്തിയാക്കി 

the categorical statements are registered by me today as a 
രേഖകൾ ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 

Co -operative Societies under the said Act, on the basis of 

limited liability and that the byelaws of the under 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, ( ഒപ്പ്) 

mentioned societies are also hereby registered under the 

said section . 
തൃശ്ശൂർ. ഡെപ്യൂട്ടിഡയറക്ടർ. 

തരംതിരിച്ചുള്ള പട്ടിക 


REGISTRATION CERTIFICATE 


No. E -2472 /2006. 

| 13th October 2009 . 
I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala Co - operative 
Societies Act, 1969 ( Act 21 of 1969), that the following 
society , the particulars which are furnished in 
the categorical statement is registered by me today as a 
Co- operative Society under the said Act , on the basis of 
limited liability and that the byelaws of the under 
mentioned society is also hereby registered under the 
said section . 


നമ്പർ 2396 / 08( 3 ). 

2009 നവംബർ 25. 
സംഘത്തിന്റെ പേര്- വേളം പെരുവയൽ ക്ഷീരോല്പാദക 

സഹ ക രണ സംഘം ക്ലിപ്തം നമ്പർ ഡി . 238 ( ഡി ) 

ആപ്കോസ്. 
രജിസ്റ്റർ ചെയ്ത തീയതി- - 25 -11-2009. 
മേൽ വിലാസം - വേളം പെരു വ യൽ ( പോ സ്റ്റ് ) , 

- കോഴിക്കോട്- 673 508 . 
പോസ്റ്റാഫീസ് - വേളം- പെരുവയൽ 
താലൂക്ക് - വടകര. 
ജില്ല - കോഴിക്കോട്. 


29th Dec. 2009] 


DAIRY DEVELOPMENT DEPARTMENT 


പ്രവർത്തന പരിധി - വേളം ഗ്രാമപഞ്ചായത്തിലെ 9, 10 വാർഡു 

കളിലെ തോട്ടുപോവുമ്മൽ, പെരുവയൽ പ്രദേശങ്ങൾ. 


- അതിരുകൾ 


കിഴക്ക് - കുറ്റ്യാടിപ്പുഴ. 
പടിഞ്ഞാറ് - തറവട്ടത്ത്കടവ് റോഡ്. 
തെക്ക് കുറ്റ്യാടിപ്പുഴ. 
വടക്ക് മാങ്ങോട്ട് റോഡ്, 
-- തെക്കേടത്ത്കടവ് റോഡ്. 


REGISTRATION CERTIFICATE 
No. C - 2897/2007. 

| 17th September 2009. 
I do hereby certify that in exercise of the powers 
conferred on me under Section 7 of the Kerala Co-operative 
Societies Act, 1969 ( Act 21 of 1969), that the following 
societies, the particulars which are furnished in the 
categorical statements are registered by me as a 
Co - operative Society under the said Act, on the basis of 
limited liability and that the byelaws of the under 
mentioned societies are also hereby Registered under the 
said Section . 


ബാദ്ധ്യത ക്ലിപ്തം. 
പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 
അംഗീകൃത ഓഹരി മൂലധനം - 10 ,000 രൂപ. 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 
- നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിട നിധി എന്നിവയുടെ 
ആകെത്തുകയിൽ നിന്നും സഞ്ചിത മായ നഷ്ടങ്ങൾ 
കുറച്ചാലുള്ള തുകയുടെ പത്തിരട്ടിയിൽ കവി യാൻ 
പാടുള്ളതല്ല . 


തരംതിരിച്ചുള്ള പട്ടിക 

(1) 
സം ഘ ത്തിന്റെ പേര് - പാ താ യ് ക്ക ര ക്ഷീരോ ൽ പ്പാ ദ ക 
-- സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എം . 234 ( ഡി ) 
ആപ്കോസ്. 


രജിസ്റ്റർ ചെയ്ത തീയതി- - 17 - 9 - 2009 . 


മേൽവിലാസം - പാതായ്ക്കര ക്ഷീരോൽപ്പാദക സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ എം. 234 ( ഡി) ആപ്കോസ്. 
പോസ്റ്റാഫീസ് - പാതായ്ക്കര. 
താലൂക്ക് - പെരിന്തൽമണ്ണ. 
ജില്ല മലപ്പുറം. 
പ്രവർത്തനപരിധി - പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ 

13, 14 വാർഡുകൾ ഉൾപ്പെട്ടതും വടക്ക് - താഴക്കോട്പഞ്ചാ 
യ ത്ത് , തെക്ക്- ആലി പ്പ റ മ്പ് , പടിഞ്ഞാറ്- 12 , 15 
മുനി സിപ്പൽ വാർഡു കൾ, കിഴക്ക്- താഴേ ക്കോട് 

ആലിപ്പറമ്പ് അതിരുകളായുള്ള പ്രദേശങ്ങൾ. 
ബാദ്ധ്യത് - അടച്ചുതീർത്ത ഓഹരിക്കുതുല്യം. 
പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 
അംഗീകൃത ഓഹരി മൂലധനം - 10,000 രൂപ 


നമ്പർ സി . 3496 /07 ( 3). 

2009 നവംബർ 23. 
സംഘത്തിന്റെ പേര് - കല്ലുനിര ക്ഷീരോല്പാദക സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ ഡി. 237 ( ഡി ) ആപ്കോസ്. 
രജിസ്റ്റർ ചെയ്ത തീയതി- - 23- 11- 2009. 
മേൽവിലാസം - കല്ലുനിര പി . ഒ., കോഴിക്കോട്- 673 517. 
പോസ്റ്റാഫീസ് - കല്ലുനിര. 
താലൂക്ക് - വടകര. 
ജില്ല കോഴിക്കോട്. 
പ്രവർത്തന പരിധി- - വളയം ഗ്രാമപഞ്ചായത്തിലെ 3, 4 വാർഡു 
കളിലെ കല്ലുനിര, കുടലായി പ്രദേശങ്ങൾ. 

- അതിരുകൾ 
കിഴക്ക് - കണ്ണവം ഫോറസ്റ്റ്, വാണിമേൽ പഞ്ചായത്ത്. 
വടക്ക് - ചെക്യാട്പഞ്ചായത്ത്, കണ്ണവം ഫോറസ്റ്റ്. 
പടിഞ്ഞാറ് - പൂവ്വംവയൽ മാരുകണ്ടി തോട്, തേർകുന്ന് 

മഞ്ഞപ്പള്ളി റോഡ്. 
തെക്ക് - വണ്ണാർക്കണ്ടി പൂവ്വൻ വയൽ തൊട്ട് പയ്യേരി 

കാവ്, പുഞ്ചറോഡ്. 
ബാദ്ധ്യത് - ക്ലിപ്തം. 
പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 
അംഗീകൃത ഓഹരി മൂലധനം - 10,000 രൂപ. 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിട നിധി എന്നിവയുടെ 
ആകെത്തുകയിൽ നിന്നും സഞ്ചി ത മായ നഷ്ട ങ്ങൾ 
കുറച്ചാലുള്ള തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ 
പാടുള്ളതല്ല. 


സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 
നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിട നിധി എന്നിവയുടെ 
തുകയിൽ നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ള 
തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ പാടുള്ളതല്ല . 


( 2) 


നമ്പർ സി. 2927 / 2006. 

2009 സെപ്റ്റംബർ 17 . 
സംഘത്തിന്റെ പേര് - നരണിപ്പുഴ ക്ഷീരോൽപാദക സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ എം. 235 ( ഡി) ആപ്കോസ്. 
രജിസ്റ്റർ ചെയ്ത തീയതി- - 17-9- 2009. 
- മേൽവിലാസം - നരണിപ്പുഴ ക്ഷീരോൽപാദക സഹകരണ 

-- സംഘം ക്ലിപ്തം നമ്പർ എം. 235 ( ഡി) ആപ്കോസ്. 
പോസ്റ്റാഫീസ് പിടാവന്നൂർ. 
താലൂക്ക് - പൊന്നാനി. 
ജില്ല മലപ്പുറം. 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, - ( ഒപ്പ്) 
കോഴിക്കോട്. 

ഡെപ്യൂട്ടി ഡയറക്ടർ. 


54 


KERALA GAZETTE 


[Part III 


REGISTRATION CERTIFICATE 


No . C - 690/ 2009. 


25th November 2009 . 


പ്രവർത്തനപരിധി - നന്നംമുക്ക് പഞ്ചായത്തിലെ XV -ാം 

വാർഡിൽ ഉൾപ്പെട്ടതും കിഴക്ക് - മാ ത്തി പ്പാ ടം , 
പടിഞ്ഞാറ് - നരണിപ്പുഴ പാലം, തെക്ക് - കൊഴപ്പുള്ളി, 
വടക്ക് - പുളിഞ്ചോട് വരെയുള്ള അതിർത്തിക്കുള്ളിൽ 

വരുന്ന പ്രദേശങ്ങൾ. 
ബാദ്ധ്യത് അടച്ചുതീർത്ത ഓഹരിക്കുതുല്യം. 
പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 
അംഗീകൃത ഓഹരി മൂലധനം - 10 ,000 രൂപ. 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിട നിധി എന്നിവയുടെ 
തുകയിൽ നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ള 
തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ പാടുള്ളതല്ല. 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co-operative Societies Act, 1969 (Act 21 of 1969), that the 
following society , the particulars which are furnished in the 
categorical statement is registered by me today as a 
Co -operative Society under the said Act, on the basis of 
limited liability and that the byelaws of the under 
mentioned societies are also hereby registered under the 
said Section . 


തരംതിരിച്ചുള്ള പട്ടിക 


സംഘത്തിന്റെ പേര് - ഓരി ക്ഷീരോല്പാദക സഹകരണ സംഘം 

നമ്പർ കെ . ജി 99 ( ഡി ) ആപ്കോസ്. 
രജിസ്റ്റർ ചെയ്ത തീയതി - 25 -11- 2009. 


- പോസ്റ്റാഫീസ് -- കൈതക്കാട്. 
താലൂക്ക് - ഹോസർഗ്ഗ്. 
ജില്ല കാസർഗോഡ്. 
പ്രവർത്തന പരിധി - - പടന്ന പഞ്ചായത്തിലെ 1, 2 വാർഡുകൾ. 


അതിർത്തികൾ 


നമ്പർ സി . 2260 / 2008 . 

2009 ഒക്ടോബർ 22. 
സം ഘ ത്തിന്റെ പേര് - കാട്ടി പ്പരുത്തി ക്ഷീരോൽ പ്പാ ദക 
- സഹ ക രണ സംഘം ക്ലിപ്തം നമ്പർ എം . 236 ( ഡി ) 

ആപ്കോസ്. 
രജിസ്റ്റർ ചെയ്ത തീയതി- - 20 - 10- 2009. 
മേൽവിലാസം - കാട്ടിപ്പരുത്തി ക്ഷീരോൽപ്പാദക സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ എം . 2356 ( ഡി ) ആപ്കോസ്. 
പോസ്റ്റാഫീസ് വളാഞ്ചേരി. 
താലൂക്ക് - തിരൂർ. 
ജില്ല - മലപ്പുറം. 
പവർത്തനപരിധി - വളാ ഞ്ചേരി പഞ്ചായത്തിലെ 13, 15 

വാർഡുകളിൽ കിഴക്ക് - ഓണിയിൽപ്പാ ല വും , 
പടിഞ്ഞാറ് മൂടൽ ചുങ്കം റോഡും, തെക്ക് നാഷണൽ 

ഹൈവേയും വടക്ക് കാട്ടിപ്പരുത്തിമൂച്ചിക്കൽ റോഡും. 
ബാദ്ധ്യത് - അടച്ചുതീർത്ത ഓഹരിക്കുതുല്യം. 
പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 
അംഗീകൃത ഓഹരി മൂലധനം - 10,000 രൂപ. 


തെക്ക് - ഓരി ബോട്ട് ജെട്ടി- പടന്ന വടക്കെപുറം- കാവുംന്തല 

റോഡ്. 
വടക്ക് - ഓരി പുഴ. 
കിഴക്ക് - പനക്കാത്തോട്. 
പടിഞ്ഞാറ് - പടന്നപുഴ. 
ബാധ്യത് - ക്ലിപ്തം. 
പ്രധാന ഉദ്ദേശ്യങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 
അംഗീകൃത ഓഹരി മൂലധനം - 50,000 രൂപ (അൻപതിനായിരം 

രൂപ മാത്രം). 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിട നിധി എന്നിവയുടെ 
ആകെ തുക യിൽ നിന്ന് സഞ്ചി ത മായ ന ഷ ങ്ങ ൾ 
കുറച്ചാലുള്ള തുകയുടെ പത്തിരട്ടി യിൽ കവിയാൻ 
പാടുള്ളതല്ല . 


സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിട നിധി എന്നിവയുടെ 
തുകയിൽ നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ള 
തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ പാടുള്ളതല്ല . 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, 
മലപ്പുറം. 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, 
കാസറഗോഡ്. 


- ( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


ഡെപ്യൂട്ടി ഡയറക്ടർ. 


